Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL /TV ( N ) /12/ 2009 - 2011. 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


| 


THIRUVANANTHAPURAM, TUESDAY 


No. 


| vol. Ly 
- വാല്യം 55 


14th December 2010 

2010 ഡിസംബർ 14 
23rd Agrahayana 1932 
1932 ആഗഹായനം 23 


| 49 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Police Department 
ദർഘാസ് പരസ്യം 


നമ്പർ ഇ2 /25731/2010/ ജി1. 

2010 നവംബർ 24 . 
കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിൻറ 
അധീനതയിലുളള ഡിപ്പാർട്ടുമെൻറ് വാഹനമായ 
കെ . എൽ. 01 എ . എക്സ 7409് ടാറ്റാ വിംഗർൻ 
അററകുറ്റപ്പണികൾക്കാവശ്യമായ താഴെ പറയുന്ന 
സ്പെയർ പാർട്ട് സൂകൾ വിതരണം ചെയ്യുന്നതി 
ലേക്കായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം - 360 രൂപ , 
8ർ ഘാസം ഫോറത്തിന്റെ വില 

രൂപ 300 + 4 % വാററ്. 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 16-12-2010 വൈകുന്നേരം 5 മണി. 

ർഘാസ് തുറക്കുന്ന തീയതി - 18 - 12 - 2010 . 
ബന്ധ പ്പെടേണ്ട ഫോൺ നമ്പർ - 04994 255461 . 
ദർഘാസം . അയയ്ക്കുന്ന കവറിനുപുറത്ത് 
പോലീസ് ഡിപ്പാർട്ടുമെൻറ് വാഹനമായ കെ , എൽ. 
01 എ , എക്സ " /7409 നമ്പർ ടാററം വിംഗറിന് 
സ്പെയർ പാർട്ട്സുകൾ വിതരണം ചെയ്യുന്നതിനുളള 
cൾ ഘാസ് എന്ന വ്യക്തമായി എഴുതിയിരിക്കണം. 
കവറുകൾ നിർബന്ധമായും മുദ്രവച്ചതായിരിക്ക ണം . 
ചുവയ്കാത്ത കവറുകൾ നിരസിക്കുന്നതായിരിക്കും. 

കുടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ 
മാഫീസുമായി ബന്ധപ്പെടുക. 


ഇനം 


അളവ് 
എണ്ണം 


നമ്പർ 


1 എൻ എച്ച്. 


1 എൽ എച്ച്. 


00ഡിയേററൽ അസംബ്ലി 
ഹെഡ് ലൈററ് 

സഡു ബോണററ 
(ഫണ്ട് ഗിൽ 
(ഫണ്ട് ബംബർ 
സൈഡ് ഇൻറിക്കേററർ 
സൻടർ ബാണാറ 
കുലൻ 


ജില്ലാ പോലീസ് ഒഫീസ , 
കാസർഗോഡ്. 

ജില്ലാ പോലീസ് സപണി. 


1 ലിററർ 


തിരുവനന്തപുരം ബാർട്ടൺഹിൽ ഗവൺമെന് 
എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ 
വർക്ക് ഷോപ്പിലേക്കാവശ്യമായ കൺസ്യമബിൾസ് 
സപ്ലെ ചെയ്യുന്നതിലേക്കായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിനുമുകളിൽ 
ദർഘാസ് നമ്പർ പി2/ 3437/2010 , ജി . ഇ , സി , ബി . 
തീയതി ഇവ രേഖപ്പെടുത്തിതാഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 
21-12-2010 -ാം തീയതി 3 മണിക്ക്മുൻപ് സമർപ്പിക്കേണ 
താണ്. താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല . ദർഘാസുകൾ 28 -12- 2010- ന് രാവിലെ 
11 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ച് ആളുകളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 

- ദർഘാസുകൾ ആവശ്യമുളളവർ 411 രൂപ വില 
നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങണ്ടതാണ്. 
27 -12-2010 -ാം തീയതി 2 മണിവരെ ദർഘാസ് 
ഫാഠങ്ങൾ വാങ്ങാവുന്നതാണ്. ഭർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറാം ചെയ്യാൻ 
പാടുളളതല്ല , ചെക്ക്, ഡാഫ്ററ് , പോസ്റ ജ് 
സ്ററാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല . 
വി , പി , പി , ആയി ദർഘാസ് ഫോറങ്ങൾ 
അയയ്ക്കുന്നതല്ല . ഡളിക്കാറ് ദർഘാസ് ഫോാങ്ങ 
ആവശ്യമുളളവർ ഒരു പ്രതിക്ക് 200 രൂപ കൂടി 
അയയ്ക്കേണ്ടതാണ്. 

ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പി 
ക്കുമ്പോൾ ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുളള 

രള മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും നിരത 
വ്യവും വയ്ക്കേണ്ടതാണ്. സമ്മതപത്രവും 
നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതല്ല . ദർഘാസുകൾ തപാൽവഴി ആവശ്യമുളളവർ 
60 രൂപ അധികമായി പ്രിൻസിപ്പാൾ , ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ്, - ബാർട്ടൺഹിൽ, 
തിരുവനന്തപുരം എന്ന പേരിൽ മണിയോർഡർ 
അയച്ചുതരേണ്ടതാണ്. കേരളത്തിന പുറത്തുളള 
കമ്പനിക്കാർക്ക് കേരള മുദ്രപ്പത്രം - ആവശ്യ 
മാണെങ്കിൽ ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
60 രൂപ. കുടി അധികമായി അയയ്ക്കേണ്ടതാണ്. 
Govt . Enginecring College , 

( Sd: j 
Barton Hill , Thiruvananthapuram . Principal . 


Cost of tender forms should be remitted cither 
in Cash or by Money Order Rs. 416 + Postal 
Charges . No other payments through Cheques , 
Postage Stamps, Postal Orders or Demand Drafts 
will be accepted towards the cost of tender forms . 
The forms will not be sent by V . P . P . 

The offer should be valid for a minimum 
period of six months from the date of opening the 
tenders. No advance payments will be given . 
Tenders without EMD will not be accepted . 

- (2) 
No . D1 - 8369/ 2010 . 

12th November 2010 . 
Tenders , scaled with scaling wax are invited 
for the supply of equipments for Electrical 
Engincering Department to Government Engineering 
College , Thrissur. 

Tenders should be superscribed as Tender 
No. D1- 144 /2010 -11 for the supply of equipments 
for Electrical Engineering Department and 
addressed to Principal, Government Engineering 
College, Thrissur. " The last date for the receipt 
of tender is 30 - 12 - 2010 , 2 p . m . The tenders will 
be opened at 11 a . m . on 31 - 12 - 2010 in the presence 
of such tenderers or their authorised representatives 
who may be present at that time. 

Intending tenderers may obtain the requisite 
tender form from the Principal , Government 
Engineering College , Thrissur on cash remittance 
of Rs. 312 the price fixed for requisite tender form . 
Duplicate form if required will be issued at Rs. 156 

er forms are not transferable. The 
sale of tender forms will be closed at 12 noon on 
30 .12. 2010 . 

Cost of tender form should be remitted either 
in Cash or by Money Order of Rs. 312 + Postal 
Charges . No other payments through Cheques, 
Postage Stamps, Postal Orders or Demand Drafts 
will be accepted towards the cost of tender forms. 
The forms will not be sent by VPP . 

The offer should be valid for a minimum period 
of six months from the date of opening the tenders . 
No advance payments will be given . Te ders 
without EMD will not be accepted . 
Government Engineering 

| ( Sd . ) 
College , Thrissur . 

Principal , 
TENDER EXTENSION NOTICES 


SHORT TENDER NOTICES 


(1) 


No. Di }8036 2010 . 

- 12th November 2010 . 
Tenders, sealed with sealing wax are invited 
for the supply of Equipments of Electrical 
Engincering Department to Government Enginccring 
College , Thrissur . 

Tenders should be superscribed as Tender 
No . 01/143 /2010- 11 for the supply of equipments for 
Electrical Engineering Department and addressed to 
the Principal, Government Engineering College , 
Thrissur, Kerala . The last date for the receipt of 
tender is 30 -12- 2010 , 2 p . m . The tenders will be 
opened at 11 a . m . on 31 - 12 - 2010 in the presence of 
such tendcrcrs or their authorised represcntatives 
who may be present at that time . 

Intending tenderers may obtain the requisite 
tender forms froms the Principal, Government 
Engineering College, Thrissur on cash remittance of 
Rs . 416 the price fixed for requisite tender form . 
Duplicate forms if required will be issued at 
Rs. 208 per copy . Tender forms are not transferable . 
The sale of tender forms will be closed at 12 Noon 
on 30 - 12 - 2010 . 


No . Di/ 2069/2010 . 

20th November 2010 
Scaled and competitive tenders are invited 
for the purchase of Software to IT & ECE 
Department of Government Engineering College , 
Sreckrishnapuram , which was tendered on 12 -8 -2010 
is extended as follows : 
- Tender No . - 13/ 2010- 11 . 

Earnest Money Deposit - 1 % of quoted valuc 
(only by means of D . D from a Nationalized Bank ) . 
payable at SBT , Sreekrishnapuram ) . 

Price of tender form : 

Original - Rs. 600 + 4 . 04 % VAT. 
Duplicate - Rs . 300 + 4. 04 % VAT . 


Last date and time of issue of tender form 
21 -12 - 2010 , 2 p . m . 

Last date and time of receipt of tender 
21-12- 2010 , 4 p . m . 

Date and time of opening of tender - 22 -12-2010 , 
ll a . m . 

The tender notice of even No . dated 12- 8 -2010 
stands moified to this extend . 

| ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് 
കോളേജിലെ ഇ . സി . ഇ . ഡിപ്പാർട്ട്മെന്റിലേക്ക് 
ആവശ്യമായ സാഫ്റ്വെയറുകൾ വിതരണം 
ചെയ്യുന്നതിന് 12- 8- 2010 - ലെ ദർഘാസ് പരസ്യം താഴെ 
പറയും പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു . 
- ടെണ്ടർ നമ്പർ - 13 2010 -11 . 

നിരതദ്രവ്യം ഉപദേശിച്ചു . തുകയുടെ ഒരു 
ശതമാനം ( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന 
( ഡാഫ്ററായി മാത്രം) . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 600 + 4 . 04 % ടാക്സ സ്. 

പകർപ്പ് --രൂപ 300 + 4 . 04 % ടാം °സസ്. 
ദർഘാസം ഫോറങ്ങൾ കൊടുക്കുന്ന അവസാന 
തീയതിയും സമയവും - 21 -12- 2010 , 2 മണി, 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 21 - 12 - 2010 , 4 മണി, 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
22-12-2010 , 11 മണി. 

12- 8 - 2010- ലെ ലഘദർഘാസ് പരസ്യത്തിലെ 
മററു വ്യവസ്ഥകൾക്കൊന്നും മാറ്റമില്ല . 

Visit: www .gecskp .ac. infordetailedspecifications. 


Price of tender form : 

Original - Rs . 300 + 4. 04 % Taxes. 

Duplicat - Rs . 150 + 4. 04 % Taxes . 
Last date and time of issue of tender form 
21-12- 2010 , 2 p . 1 . 

Last date and time of receipt of tender 
21-12- 2010 , 4 p . 2 . 

Date and time of opening of tender 
22- 12- 2010 , 11 a . m . 

The tender notice of even number dated 
26 - 5 - 2010 stands modified to this extend . 

ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് 
കോളേജിലെ ഐ . ററി , ഡിപ്പാർട്ടുമെന്ററിലേക്ക് 
ആവശ്യമായ സാധനസാമഗ്രികൾ വ 1 ത ര ണ . 
ചെയ്യുന്നതിന് 26 -5- 2010 - ലെ ദർഘാസ പരസ്യം 
താഴെ പറയും പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു . 

ടെണ്ടർ നമ്പർ _ 9/ 2010-11 . 

നിരതദ്രവ്യം - ഉദ്ദേശിച്ച തുകയുടെ ഒരു ശതമാനം 
( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാഫ്ററായി 
മാത്രം) . 
ദർഘാസ് ഫോറത്തിൻറെ വില 

അസ്സ ൽ - രൂപ 300 + 4 .04 % ടാക്സസ്. 

പകർപ്പ് - -രൂപ 150 + 4 . 04 % ടാക്സ സ്. 
ദർഘാസം ഫോറങ്ങൾ കൊടുക്കുന്ന അവസാന 
തീയതിയും സമയവും - 21- 12-2010 , 2 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 2 -12- 2010 , 4 മണി, 

- ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും 
22 -12-2010 , 11 മണി, 

DESCRIPTION 
USB Vacuum Cleaner/ Touch screen blue tooth 
for the use of I . T . Department. 
visit : www . gecskp .ac .in for detailed specifications. 


No. D1- 1604/ 2010 . 

| 19th November 2010 . 
Scaled and competitive tenders are invited for 
the purchase of equipments for IT Department to 
Government Engincering College, Sreekrishnapuram , 
which was tendered on 26 -5 - 2010 is extended as 
follows: 

Tender No - 9/ 2010-11 . 

EMD — 1 % of the quoted value (Only by means 
of Demand Draft from a Nationalized Bank payable 
at SBT, Sreekrishnapuram ) . 


Government Engincering College , 
Sreekrishnapuram , Palalakad . 


- ( Sd .) 
Principal . 


